Kerala Gazette No . 28 dated 8th July 2008 . 
PART I 


Section iii 


de 
t 1 


- 


1 


- 


കേരള സർക്കാർ 


നിയമ ( നിയമ നിർമ്മാണ - സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 25916 ലെഗ്- സി 2 / 2007/ നിയമം. 


2007 ഡിസംബർ 13 . 
തിരുവനന്തപുരം, 

1929 അഗ്രഹായനം 22. 


2007 ഡിസംബർ 12 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


പി. എസ്. ഗോപിനാഥൻ, 
നിയമ വകുപ്പ് സെക്രട്ടറി. 


2007 - ലെ 63 -ാം നമ്പർ ഓർഡിനൻസ് 


2007 - ലെ രജിസ്റ്റർ ചെയ്യാത്ത കശുവണ്ടി ഫാക്ടറികൾ 

നിരോധന ( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയെട്ടാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1967 - ലെ രജിസ്റ്റർ ചെയ്യാത്ത കശുവണ്ടി ഫാക്ടറികൾ നിരോധന 

- ആക്ട് ഭേദഗതി ചെയ്യുന്നതിനുളള 


- ഒരു 


ഓർഡിനൻസ് 


പീഠിക . - കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും, താൻ 
സത്വര നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് 
കേരള ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

- ഇപ്പോൾ, അതിനാൽ, ഇൻഡ്യൻ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 

- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2007- ലെ രജിസ്റ്റർ 
ചെയ്യാത്ത കശുവണ്ടി ഫാക്ടറികൾ നിരോധന ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് 
പറയാം. 


(2) ഇത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2. 1967 - ലെ 11 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1967 - ലെ രജിസ്റ്റർ ചെയ്യാത്ത കശുവണ്ടി 
ഫാക്ടറികൾ നിരോധന ആക്റ്റിന് ( 1967 - ലെ 11 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് 
എന്നാണ് പരാമർശിക്കപ്പെടുക) 3 മുതൽ 6 വരെ വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന 
ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 

- 3. 5 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിന്റെ 5 -ാം വകുപ്പ് (1) -ാം ഉപ 
വകുപ്പിലെ ( ബി ) ഖണ്ഡത്തിൽ “കാണപ്പെടുന്നതായാൽ എന്ന വാക്കിനു ശേഷം 
“അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതോ, 
ഉപയോഗിക്കാവുന്നതോ ആയ യന്ത്രങ്ങളും സജ്ജീകരണങ്ങളും മറ്റു ഉപകരണങ്ങളും 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 4. “5എ എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. പ്രധാന ആക്ടിന്റെ 5 -ാം വകുപ്പിനു 
ശേഷം താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 
- 5എ പിടിച്ചെടുത്ത അസംസ്കൃത കശുവണ്ടിയുടെ വില്പന (1) ഈ ആക്ടിന്റെ 
മറ്റ് ഏതെങ്കിലും വ്യവസ്ഥകളിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 5 -ാം വകുപ്പു 
പകാരം അസം സ്ത കശുവണ്ടി പിടിച്ചെടു ക്കുന്ന സംഗതി യിൽ, അത്തരം 
അസംസ്കത കശുവണ്ടി പിടിച്ചെടുത്ത പ്രദേശത്ത് അധികാരിതയുള്ള റവന 
ഡിവിഷണൽ ആഫീസർക്ക് അകാരണമായ കാലതാമസം കൂടാതെ, അപ്രകാരമുള്ള 
പിടിച്ചെടുക്കലിന്റെ ഒരു റിപ്പോർട്ട് നൽകേണ്ടതും, അത്തരം അസംസ്കൃത കശുവണ്ടിയെ 
സംബന്ധിച്ച്, ഈ ആക്ടിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിന് ശിക്ഷാനടപടി ആരംഭിച്ചിട്ടു 

ണ്ടെങ്കിലും ഇല്ലെങ്കിലും റവന്യൂ ഡിവിഷണൽ ആഫീസർക്ക്, അദ്ദേഹത്തിന് അപ്രകാരം 
ചെയ്യുന്നത് യുക്തമെന്ന് തോന്നുന്നപക്ഷം അപ്രകാരം പിടിച്ചെടുത്ത അസംസ്കൃത 
കശുവണ്ടി അദ്ദേഹത്തിന്റെമുൻപാകെ പരിശോധനയ്ക്ക് ഹാജരാക്കാൻ നിർദ്ദേശിക്കാവു 
ന്നതാണ്. 


( 2 ) അസംസ്കൃത കശുവണ്ടി പിടിച്ചെടുത്തത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് 
റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് ലഭിക്കുന്നതിന്മേലും (1) -ാം ഉപവകുപ്പുപ്രകാരമുള്ള 
പരിശോധനയിന്മേലും അസംസ്കൃത കശുവണ്ടി പെട്ടെന്നും സ്വാഭാവികമായും നശിക്കു 
മെന്നോ അല്ലെങ്കിൽ അപ്രകാരം ചെയ്യുന്നത് മറ്റുവിധത്തിൽ പൊതു താൽപ്പര്യത്തിന് 
യുക്തമാണെന്നോ അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ, ആയത്, സാഹചര്യം ന്യായീ 
കരിക്കുന്നതുപോലെ, കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനോ 
അല്ലെങ്കിൽ കേരള സംസ്ഥാന അപ്പക്സ് ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി 
ക്ലിപ്തത്തിനോ നിലവിലുള്ള കമ്പോള നിരക്കിലോ അല്ലെങ്കിൽ പൊതുലേലത്തിലോ 
വിൽക്കാൻ അദ്ദേഹത്തിന് ഉത്തരവ് നൽകാവുന്നതാണ്. 


(3 ) ഈ വകുപ്പുപ്രകാരം പിടിച്ചെടുത്ത ഏതെങ്കിലും അസംസ്കൃത കശുവണ്ടി 
അപ്രകാരം വിൽക്കുന്നതിന് റവന്യൂ ഡിവിഷണൽ ആഫീസർ ഉത്തരവ് നൽകുന്നിടത്ത്, 
അദ്ദേഹം അപ്രകാരം പിടിച്ചെടുത്ത അസംസ്കത കശുവണ്ടിയുടെ വിവരണം, 
ഗുണനിലവാരം, അളവ്, പായ്ക്ക് ചെയ്ത രീതി, ഈ ഓർഡിനൻസിൻ കീഴിലുള്ള 
ഏതെങ്കിലും നടപടിയിൽ പിടിച്ചെടുത്ത അസംസ്കൃത കശുവണ്ടി തിരിച്ചറിയുന്നത് 
തെളിയിക്കുവാൻ പ്രസക്തമാണെന്ന് റവന്യൂ ഡിവിഷണൽ ആഫീസർ കരുതുന്ന 
മറ്റു വിവരങ്ങളും സംബന്ധിച്ച് ഒരു ഇൻവെന്ററി തയ്യാറാക്കേണ്ടതും, ഏതെങ്കിലും 
മജിസ്ട്രേറ്റിന് - 


( എ ) അപ്രകാരം തയ്യാറാക്കിയ ഇൻവെന്ററിയുടെ കൃത്യത സാക്ഷ്യപ്പെടുത്തുക; 

- അല്ലെങ്കിൽ 
( ബി ) അപ്രകാരമുള്ള അസംസ്കൃത കശുവണ്ടിയുടെ ഫോട്ടോ, മജിസ്ട്രേറ്റിന്റെ 

സാന്നിദ്ധ്യത്തിൽ എടുക്കുകയും, അത്തരം ഫോട്ടോ ശരിയാണെന്ന് 

സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക, 
എന്നീ ആവശ്യങ്ങളിലേക്കായി ; അപേക്ഷ കൊടുക്കേണ്ടതുമാണ്. 


- ( 4 ) ( 3 ) -ാം ഉപവകുപ്പു പ്രകാരമുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുന്നിടത്ത്, 
കഴിയുന്നത്രവേഗം, ആ അപേക്ഷ മജിസ്ട്രേറ്റ് അനുവദിക്കേണ്ടതാണ്. 


(5 ) 1872 - ലെ ഇൻഡ്യൻ തെളിവ് നിയമത്തിലോ ( 1872 - ലെ 1 -ാം കേന്ദ്ര ആക്ട് ) 
1973 - ലെ ക്രിമിനൽ നടപടി നിയമ സംഹിതയിലോ (1974 - ലെ 2 -ാം കേന്ദ്ര ആക്ട്) 
എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഈ ആക്റ്റ് പ്രകാരം ഒരു കുറ്റം വിചാരണ ചെയ്യുന്ന 
ഏതൊരു കോടതിയും, മജിസ്ട്രേറ്റ് സാക്ഷ്യപ്പെടുത്തിയ പിടിച്ചെടുത്ത അസംസ്കൃത 
കശുവണ്ടിയുടെ ഇൻവെന്ററിയും ഫോട്ടോയും ആ കുറ്റത്തെ സംബന്ധിച്ചിടത്തോളം 
പ്രാഥമിക തെളിവായി കണക്കാക്കേണ്ടതാണ്. 

( 6 ) ( 2 ) -ാം ഉപവകുപ്പുപ്രകാരം അസംസ്കൃത കശുവണ്ടി വിൽക്കുന്നിടത്ത്, 
അതിന്റെ വിറ്റു വ രവ് അപകാ രമുള്ള വിൽപ്പ ന യിലെ എന്തെ ങ്കിലും ചെലവോ 
അതുമായി ബന്ധപ്പെട്ട മറ്റു ആനുഷംഗിക ചെലവോ കുറവ് ചെയ്തതിനുശേഷം, ഈ 
ആക്ടിന്റെ ലംഘനത്തിന് ഏതെങ്കിലും ശിക്ഷാനടപടി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, കോടതി 
യുടെ ഉത്തരവിനു വിധേയമായോ അല്ലെങ്കിൽ ശിക്ഷാനടപടി ആരംഭിച്ചിട്ടില്ലെങ്കിൽ 
അസംസ്കൃത കശുവണ്ടി പിടിച്ചെടുത്ത ബന്ധപ്പെട്ട ഇൻസ്പെക്ടറുടെ ഉത്തരവിനു 
വിധേയമായോ, റവന്യൂ നിക്ഷേപത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. 

-- ( 7 ) ആരിൽനിന്നുമാണോ അസംസ്കൃത കശുവണ്ടി പിടിച്ചെടുത്തത് ആ 
ആളിന് പറയാനുള്ളത് പറയാൻ ഒരു അവസരം നൽകാതെ ഈ സംഗതിയിൽ ഈ 
വകുപ്പുപ്രകാരം, വില്പനയ്ക്കുള്ളയാതൊരു ഉത്തരവും പാസ്സാക്കുവാൻ പാടുള്ളതല്ല. . 

5. 6 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിന്റെ 6 -ാം വകുപ്പിനുപകരം, താഴെ 
കാണുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്- 

- “6. കുറ്റങ്ങൾ. - ഏതെങ്കിലും ആൾ, 4 -ാം വകുപ്പിലെ വ്യവസ്ഥകളോ ഈ 
ആക്റ്റിൻകീഴിൽ ഉണ്ടാക്കപ്പെട്ട ഏതെങ്കിലും ചട്ടമോ ലംഘിക്കുകയോ ലംഘിക്കാൻ 
ശ്രമിക്കുകയോ ലംഘിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നപക്ഷം, അയാളെ, രണ്ടു വർഷം 
വരെയാകാവുന്ന തടവും എന്നാൽ ആറുമാസത്തിൽ കുറയാൻ പാടില്ലാത്ത തടവും 
ഒരുലക്ഷം രൂപ വരെയാകാവുന്നതും എന്നാൽ ഇരുപത്തയ്യായിരം രൂപയിൽ കുറയാൻ 
പാടില്ലാത്തതുമായ പിഴയും ആവർത്തിച്ചുള്ള ലംഘനത്തിന്റെ സംഗതിയിൽ അത്തരത്തി 
ലുള്ളഓരോ ലംഘനത്തിനും പതിനായിരം രൂപവരെയാകാവുന്ന അധിക പിഴയും 
നൽകി ശിക്ഷിക്കേണ്ടതാണ്. . 
- 6. 8 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 8 -ാം വകുപ്പിൽ “കാണപ്പെ 
ട്ടിരുന്നാൽ എന്ന വാക്കിനുശേഷം “അത്തരം ലംഘനത്തിനുപയോഗിച്ച് യന്ത്രങ്ങളും, 
സജ്ജീകരണങ്ങളും മറ്റ് ഉപകരണങ്ങളും എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


ആർ. എൽ. ഭാട്ടിയ , 


ഗവർണ്ണർ. 


